Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


ട 


VERNM 


നം 


: 


WAMENTO 

a 


TOF KER 

സ് 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


28th July 2009 
2009ജൂലൈ 28 
6th Sravana 1931 
1931 ശ്രാവണം 6 


| 30 


വാല്യം 54 


നമ്പർ 


PART III 


Judicial Department 


ജുഡീഷ്യൽ ഒന്നാം ക്ലാസ്മജിസ്ട്രേട്ട് കോടതി -I, 

ആറ്റിങ്ങൽ 


പരസ്യം 


നമ്പർ T - 415/ 2002. 


2009ജൂ 


ലൈ 2 , 


ആറ്റിങ്ങൽ ജുഡീഷ്യൽ I ക്ലാസ് മജിസ്ട്രേട്ട് കോടതി-I 
മുമ്പാകെ ആറ്റിങ്ങൽ പോലീസ് ഹാജരാക്കിയ താഴെ പറയുന്ന 
തൊണ്ടിവക സ് കൂട്ടർ തിരികെ വാങ്ങുന്നതിനു വേണ്ടി 
പല പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ടുള്ളതാകുന്നു . ആയതിനാൽ 
ടി മുതൽ ബന്ധപ്പെട്ട കക്ഷികളോ അവകാശികളോ 
ഏറ്റുവാങ്ങാത്തപക്ഷം ഈ നോട്ടീസ്പരസ്യപ്പെടുത്തുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം കൈപ്പറ്റിയിട്ടില്ലാത്തപക്ഷം ടി മുതൽ 
ലേലംചെയ്ത്സർക്കാരിലേക്ക്മുതൽക്കൂട്ടുന്നതായിരിക്കും എന്ന 
വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേട്ട് 

കോടതി-I, തൃശ്ശൂർ 

പരസ്യം 
നമ്പർ ഡി . 1297 / 2009. 

2009ജൂ ലൈ6. 
തൃശ്ശൂർ, ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേട്ട് നമ്പർ I 
കോടതിയിൽ തീർപ്പുകൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും സർക്കാരിലേക്ക് 
മുതൽക്കൂട്ടുവാൻ ഉത്തരവായിട്ടുള്ളതുമായ താഴെ പറയുന്ന 
മുതലുകൾ ഈ കോടതി പരിസരത്തുവച്ച് 2009 ആഗസ്റ്റ് 20 -ാം 
തീയതി രാവിലെ 10.30 മണിക്ക് പരസ്യമായി ലേലംചെയ്ത് 
വിൽക്കുന്നതാണ്. 

ക്രമം തൊണ്ടി നമ്പർ - തൊണ്ടിമുതലിന്റെ 
നമ്പർ കേസ്നമ്പർ 

വിവരണം 
PI - 420/04 

(1) മോണിറ്റർ- 2 
C . C . 165/ 05 

(2 ) CPU -2 
( 3 ) Keyboard - 2 

( 4 ) Mouse - 2 
PI - 21/ 08 

(1 ) മഞ്ഞ പ്ലാസ്റ്റിക് ചാക്ക്- 1 
ST 1088 / 08 

( 2 ) Telephone Cable 

(3 ) Cutting Player 
| PI- 329/ 07 

സ്റ്റെറിലൈസറുകൾ-66 
ST 5535 /07 

( ഒപ്പ്) 
തൃശ്ശൂർ. 

ജുഡീഷ്യൽ ഒന്നാം ക്ലാസ്മജിസ്ട്രേട്ട് 1 . 


കേസ് നമ്പർ - Attingal Cr. 618/ 02 C . C . 1430/ 05 . 
തൊണ്ടിനമ്പർ T - 415/02. 


തൊണ്ടി വിവരം - KCT- 9647 Bajaj Chethak Scooter- 1 . 


- 


3 


ആറ്റിങ്ങൽ. 


( ഒപ്പ്) 
ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേട്ട്- I . 


- 


ര 


Gaz. No . 30 /2009/DTP ( Judicial). 


114 


KERALA GAZETTE 


[ PART III 


ജയിൽ വകുപ്പ് 


ദർഘാസ്പരസ്യം 


നമ്പർ ഡി. ജെ . ടി .- 83 / 2009. 

2009ജൂ ലൈ6. 
2009-2010 സാമ്പത്തിക വർഷത്തേക്ക് തിരുവനന്തപുരം ജില്ലാ 
ജയിലിലെ ചുറ്റുമതിലിൽ പരസ്യങ്ങൾ പതിക്കുന്നതിന് 
താൽപ്പര്യമുള്ള അംഗീകൃത പരസ്യ കമ്പനികളിൽ നിന്നും 
സ്ഥാപനങ്ങളിൽ നിന്നും നിർദ്ദിഷ്ട ടെണ്ടർ ഫോറത്തിൽ മുദ്രവെച്ച 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർ ഘാസുകൾ സമർപ്പിക്കേണ്ട ത് ജില്ലാ ജയിൽ 
സൂപ്രണ്ടിനായിരിക്കണം. കവറിന് പുറത്ത് “മതിൽ പരസ്യം 
സംബന്ധിച്ചുള്ള ടെണ്ടർ, 2009- 2010 എന്ന് 
രേഖപ്പെടുത്തേണ്ടതാണ്. ലഭിക്കുന്ന ദർഘാസ് 
സമർപ്പിച്ചിട്ടുള്ളവരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ രണ്ട് പ്രതികൾ (ഡ്യൂപ്ലിക്കേറ്റ് 
സഹിതം ) വീതം സൂപ്രണ്ടാഫീസിൽനിന്നും നിശ്ചിത വിലയ്ക്ക് 
ലഭിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില അടച്ചത്യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല . ടെണ്ടർ ഫോറത്തിന്റെ 
വില പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ടെണ്ടർ 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . പൂരിപ്പിച്ച ടെണ്ടർ 
ഫോറങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ സൂപ്രണ്ട്മുമ്പാകെ 
സമർപ്പിക്കേണ്ടതാണ്. പരസ്യം പതിക്കുന്നതിന് സ്ക്വയർ 
മീറ്ററിനുള്ള നിരക്ക് രേഖപ്പെടുത്തിയിരിക്കണം. പരസ്യം 
പതിക്കുന്നതിനാവശ്യമായ മതിലിന്റെആകെ വിസ്തീർണ്ണം 75 
സ്ക്വയർ മീറ്ററാണ്. ടെണ്ടറിന്റെരണ്ടു പ്രതികൾ (ഡ്യൂപ്ലിക്കേറ്റ് 
സഹിതം ) സമർപ്പിക്കേണ്ടതാണ്. 

- ടെണ്ടർ സമർപ്പിക്കുന്നവർ ആവശ്യമായ നിരതദ്രവ്യം 
സമർപ്പിക്കേണ്ടതാണ്. ജയിൽ സുരക്ഷയുടെഭാഗമായി ജയിൽ 
മതിലിന് അറ്റകുറ്റപ്പണി നടത്തേണ്ടിവന്നാലോ 
(പ്രകൃതിക്ഷോഭംമൂലം കേടുപാടുകൾ സംഭവിച്ചാലോ 
ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങ ൾ ക്ക് ജയിൽ വകുപ്പ് 
ഉത്തരവാദിയായിരിക്കുകയില്ല . ഏറ്റവും കൂടിയ നിരക്ക് 
രേഖപ്പെടുത്തുന്ന ആളിന്റെ ദർഘാസ് ബഹുമാനപ്പെട്ട 
അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്( പ്രിസൺസ്) 
അവർകളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നതും അംഗീകാരം 
കിട്ടുന്ന മുറയ്ക്ക് വിവരം രേഖാമൂലം അറിയിക്കുകയും 
ചെയ്യുന്നതുമാണ്. യാതൊരു അറിയിപ്പും കൂടാതെ ദർഘാസ് റദ്ദ് 
ചെയ്യുവാനുള്ള അധികാരം ജയിൽ വകുപ്പ് മേധാവിയിൽ 
നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ജില്ലാ ജയിൽ 
സൂപ്രണ്ട് ആഫീസുമായി പ്രവൃത്തിദിവസങ്ങളിൽ നേരിട്ട് 
ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 


ടെണ്ടർ തുക - രൂപ 26,000 


നിരതദ്രവ്യം 


രൂപ 1,000 


ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ 150 രൂപ + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് 100 രൂപ + വാറ്റ്. 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

സമയവും- 6- 8- 2009, 4 മണി. 


ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും 7 -8 - 2009, 3 മണി. 


ടെണ്ടർ ഫോറം തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
- സമയവും - 7 - 8- 2009, 4 മണി. 


സൂപ്രണ്ട്ആഫീസ്, 
ജില്ലാ ജയിൽ, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


